Kerala Gazette No . 51 dated 24th December 2019 . 
PART I 


Section iii 


GOVERNME 


കരം 


ന 


: 


ം 8 ക്കാർ 


E 


OF KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 25352 / ലെഗ്.എ1/ 2017/ നിയമം. 


തിരുവനന്തപുരം, 


2018 ഏപ്രിൽ 7 

1193 മീനം 24 
1940 ചൈതം 17 . 


2018 ഏപ്രിൽ 7 -ാം തീയതി കേരള ഗവർണ്ണർ വിളം ബ ര പ്പെ ടു ത്തിയ 
താഴെ പറയുന്ന ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
ബി . ജി. ഹരീന്ദ്രനാഥ്, 
നിയമ സെക്രട്ടറി. 


G. 75 /2019 /DTP . 


27 


2018 - ലെ 20 -ാം നമ്പർ ഓർഡിനൻസ് 


2018 - ലെ അബ്കാരി ( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊൻപതാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1077 - ലെ അബ്കാരി ആക്ട് വീണ്ടും 
ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക - 2017 - ലെ അബ്കാരി ( ഭേദഗതി) ഓർഡിനൻസ് ( 2017 - ലെ 38 ) 
2017 ഡിസംബർ 21 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


2018 ജനുവരി 22 -ാം തീയതി ആരംഭിച്ച് 2018 ഫെബ്രു വരി 7 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർ ഡി ന ൻ സിനു പകരം സംസ്ഥാന നിയ മ സ ഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു 
വ രു ന്ന തിനുള്ള ഒരു ബിൽ പതി നാലാം കേരള നിയമ സഭയുടെ 96 -ാം നമ്പർ 
ബില്ലാ യി പസി ദ്ധീ ക രി ച്ചു വെവ ങ്കിലും, ആ യത് കേരള നിയ മ സ ഭ യിൽ 
അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2018 - ലെ 
അബ്കാരി ( ഭേ ദ ഗ തി ) ഓർഡിനൻസ് ( 2018 - ലെ 4 ), 2018 ഫെബ്രു വരി 12 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിട്ടുള്ളതിനാലും; 


2018 ഫെബ്രു വരി 26 -ാം തീയതി ആരംഭിച്ച് 2018 ഏപ്രിൽ 4 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർഡി ന ൻസിനു പകരം സംസ്ഥാന നിയ മ സ ഭയുടെ ഒരു ആക്സ്റ്റ് കൊണ്ടു 
വരുന്ന തിനുള്ള ഒരു ബിൽ പതിനാലാം കേരള നിയമ സഭയുടെ 120 -ാം നമ്പർ 
ബില്ലായി ( പ സി ദ്ധീ ക രി ച്ചു വെവ ങ്കിലും ആ യത് കേരള നിയ മ സ ഭ യിൽ 
അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2 ) -ാം ഖണ്ഡം ( എ ) 
ഉപ ഖണ്ഡപകാരം പ്രസ്തുത ഓർഡിനൻസിന് 2018 ഏപ്രിൽ 9 -ാം തീയതി 
പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും; 


- പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താ തി രിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 


| 28 


കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 

- 1. ചുരുക്കപ്പേരും പാ രംഭവും. - ( 1 ) ഈ ഓർ ഡി നൻ സിന് 2018 - ല 
അബ്കാരി ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


(2 ) ഇത് 2017 ഡിസംബർ 21 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 1077 - ലെ 1 -ാം ആക്റ്റ്താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണെന്ന്. 
ഈ ഓ ർ ഡി ന ൻ സ് നില വി ലി രി ക്കു ന്ന ക ാ ല ത്ത്, 1077 - ലെ അബ്കാരി 
ആക്റ്റിന് (1077 - ലെ 1) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 
3 മുതൽ 6 വരെ വകുപ്പുകളിൽ വ്യക്തമാക്കിയിട്ടുള്ള ഭേദഗതികൾക്ക് വിധേയമായി 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 
- 3. 15എ വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിന്റെ 15എ വകുപ്പിൽ - 

( എ ) മാർജിനൽ ശീർഷകത്തിൽ “ 21 എന്ന അക്ക ങ്ങൾക്ക് പകരം “ 23 
എന്ന അക്കങ്ങൾ ചേർക്കേണ്ടതാണ്; 

( ബി ) വകുപ്പിൽ, ""21 എന്ന അക്കങ്ങൾക്ക് പകരം “23 എന്ന അക്കങ്ങൾ 
ചേർക്കേണ്ടതാണ്. 

4. 15ബി വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിന്റെ 15ബി വകുപ്പിൽ - 


( എ ) മാർജിനൽ ശീർഷകത്തിൽ “21 എന്ന അക്ക ങ്ങൾക്ക് പകരം “23 
എന്ന അക്കങ്ങൾ ചേർക്കേണ്ടതാണ്; 


( ബി ) വകുപ്പിൽ, “ ഇരുപത്തിയൊന്ന് എന്ന വാക്കിനു പകരം “ഇരുപത്തിമൂന്ന് 
എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 
- 5. 57 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിന്റെ 57 -ാം വകുപ്പിൽ, - 


| ( എ ) ( എ ) ഖണ്ഡത്തിൽ, “ഏതെങ്കിലും ചേരുവയോ എന്ന വാക്കുകൾക്ക് 
പകരം “ സ്റ്റാർച്ച് ഒഴി കെ യുള്ളഏതെങ്കിലും ചേരു വയോ എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്; 


( ബി ) ( എ ) ഖണ്ഡത്തിനുശേഷം, താഴെ പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “(എഎ ) അയാൾ വിൽക്കുകയോഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന 
മദ്യത്തിൽ സ്റ്റാർച്ച് കൂട്ടിക്കലർത്തുകയോ കൂട്ടിക്കലർത്തുന്നതിന് അനുവദിക്കുകയോ; 
അല്ലെങ്കിൽ ; 


29 


- ( സി ) ( ഡി ) ഖണ്ഡ ത്തിനു ശേഷം, “ അ ധി കാ രി തയുള്ള ഒരു കോടതി 
മുൻപാ കെ യുള്ള കുറ്റസ്ഥാ പ ന ത്തിൻമേൽ, ഇപ്രകാ രമുള്ളഓരോ കുറ്റത്തിനും 
അഞ്ചുവർഷം വരെയാകാവുന്ന തടവുശിക്ഷയോ അമ്പതിനായിരം രൂപവരെയാകാവുന്ന 
പിഴ ശിക്ഷയോ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്ക പ്പെടു ന്ന താ ണ് എന്ന 
വാക്കുകൾക്കു പകരം താഴെ പറയുന്ന വാക്കുകളും അക്ക ങ്ങളും ചിഹ്നങ്ങളും 
ബായ്ക്കറ്റുകളും ചേർക്കേണ്ടതാണ്, അതായത്: 

“ അധികാരിതയുള്ള ഒരു കോടതി മുമ്പാകെയുള്ള കുറ്റസ്ഥാപനത്തിൻമേൽ, - 


( 1 ) ( എ എ ) ഖണ്ഡ ത്തിൻ കീഴിലുള്ള ഒരു കുറ്റം ഒഴി കെ യു ള്ള 
കുറ്റങ്ങൾക്ക്, അഞ്ചു വർഷം വരെ യാ കാ വുന്ന കാല യ ള വി ലേക്കുള്ള തടവോ 
അമ്പതിനായിരം രൂപവരെയാകാവുന്ന പിഴശിക്ഷയോഅല്ലെങ്കിൽ രണ്ടും കൂടിയോ; 


- ( ii ) (എഎ ) ഖണ്ഡത്തിൻ കീഴിലുള്ള ഒരു കുറ്റത്തിന് ആറുമാസക്കാലം 
വരെയാകാവുന്ന തടവോ ഇരുപത്തിയയ്യായിരം രൂപയിൽ കുറയാത്ത പിഴശിക്ഷയോ 
അല്ലെങ്കിൽ രണ്ടും കൂടിയോ, നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. . 

6. 67 എ . വകു പ്പിന്റെ ഭേദ ഗതി. - പധാന ആക്ടിന്റെ 67 എ വകു പ്പിൽ, 
പട്ടികയിൽ, - 

(i) (1) -ാം കോളത്തിൽ, “21 എന്ന അക്കങ്ങൾ വരുന്ന രണ്ട് സ്ഥലങ്ങളിലും 
“23 എന്ന അക്കങ്ങൾ പകരം ചേർക്കേണ്ടതാണ്; 

- (i ) (1), (2), (3) എന്നീ കോളങ്ങൾക്ക് കീഴിലെ നിലവിലുള്ള ഉൾക്കുറിപ്പുകൾക്ക് 
ശേഷം, യഥാ കമം, താഴെ പറയുന്ന ഉൾക്കു റിപ്പു കൾ ചേർക്കേ ണ്ട താ ണ് , 
അതായത്: 

“മദ്യത്തിനോടൊപ്പം സ്റ്റാർച്ച് കലർത്തുന്നത്”. 57 (എഎ ) 25,000. . 
7 . റദ്ദാക്കലും ഒഴിവാക്കലും. ( 1) 2018 - ലെ അബ്കാരി ( ഭേദഗതി) ഓർഡിനൻസ് 
( 2018- ലെ 4) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കി യി രു ന്നാൽ ത ന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി 
കരു തപ്പെടു ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടു ത്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ, ഈ ഓർഡിനൻസ് പ്രകാരം 
ഭേദ ഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്സിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 


പി . സദാശിവം, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


കെ . എ . ശ്രീലത , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


30 


